Regn . No . KERBIL /2012/ 45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


നിരു 


| Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012- 14 


GOVERN 


കേരള സർക 


ർക്കാർ 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . II 


| No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th September 2013 
2013 സെപ്റ്റംബർ 10 
19th Bhadra 1935 

1935 ഭാദം 19 


വാല്യം 2 


നമ്പർ 


PART III 
Labour Department 


ലേബർ കമ്മീഷണറുടെ നടപടിക്രമം 


( സാന്നിദ്ധ്യം : സൗരഭ് ജെയിൻ ഐ . എ .എസ്.) 


വിഷയം : താ ഴിൽ വകുപ്പ്- സ്ഥാ പ ന കാ ര്യം - സീ നി യ ർ സൂപ ണ്ടു മാ രു ടെ 31 - 12 - 2 012 വ ര യു ള്ള 

സീനിയോരിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച്. 


ഉത്തരവ് നമ്പർ ഇ (1) 8040 / 2013 തീയതി : 16 - 8 - 2013 


തൊഴിൽ വകുപ്പിലെ സീനിയർ സൂപ്രണ്ടുമാരുടെ 31 -12 - 2012 വരെയുള്ള കരട് സീനിയോരിറ്റി ലിസ്റ്റ് തയ്യാറാക്കി 
ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിരുന്നു . സീനിയോരിറ്റി ലിസ്റ്റിലെ രേഖപ്പെടുത്തലുകൾ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളആക്ഷേപത്തിൻമേൽ 
ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 30 ദിവസം കഴിഞ്ഞതിനാലും മറ്റ് ആക്ഷേപങ്ങളൊന്നും 
ലഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലും സീനിയർ സൂപ്രണ്ടുമാരുടെ അന്തിമ സീനിയോരിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് 
ഉത്തരവാകുന്നു . 


ലേബർ കമ്മീഷണറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ലേബർ കമ്മീഷണർ. 


FinalSeniorityListofSeniorSuperintendentinLabourDepartmentason31-12-2012 


Si. 


Name 


Qualification 


Dateof commencementof continuousservice 


DateofBirth 


Dateof appointment tothepresentpost 


10th SEPT. 2013] 


Remarks 


General 


Special 


(1) 


(2) 


1 


J.Sudhakumari 


MA.,B.Ed. 


A/CTest,Lab.Dept.Test 


10-11-1957 


12-4-1984 


11-7-2005 


2 


ReethaAntony 


B.Sc.,MA 


A/CTest,Lab.Dept.Test 


8-11-1957 


7-4-1984 


11-7-2005 


3 


K.E.MohammedBasheer 


B.Sc,HDC 


A/CTest,Lab.Dept.Test 


7-11-1956 


3-11-1983 


30-8-2006 


Retired 


4 


K.G.KesavanPotty 


BA,T/W.Eng.(H)&SH.Eng.(L)A/CTest,Lab.Dept.Test 


26-11-1955 


27-11-1981 


16-10-2006 


Retired 


5 


S.G.Biju 


B.Sc.,B.Ed. 


A/CTest,Lab.Dept.Test 


29-5-1955 


30-11-1983 


3-5-2007 


Retired 


6 


P.JowharNissa 


BA,VTC 


A/CTest,Lab.Dept.Test 


8-11-1956 


21-11-1985 


9-5-2007 


Retired 


7 


K.Nazeer 


BA 


A/CTest,Lab.Dept.Test 


10-5-1960 


14-3-1984 


31-5-2007 


LABOUR DEPARTMENT 


8 


N.K.UnnikrishnanNair 


SSLC 


A/CTest,Lab.Dept.Test 


31-5-1958 


21-7-1986 


30-8-2007 


9 


R.Gerald 


MA 


A/CTest,Lab.Dept.Test 


25-10-1956 


8-1-1984 


30-8-2007 


Retired 


10 


M.Saseendran 


SSLC 


A/CTest,Lab.Dept.Test 


7-5-1959 


22-5-1985 


11-2-2008 


11 


S.Prasanna 


PDC 


A/CTest,Lab.Dept.Test 


17-3-1956 


26-7-1986 


11-4-2008 


Retired 


12 


S.Thankarajan 


(H) 


PDC,T/W.Eng.(H) 


A/CTest,Lab.Dept.Test 


2-10-1956 


16-10-1980 


31-10-2008 


Retired 


13 


V.M.ShahulHameed 


SSLC 


A/CTest,Lab.Dept.Test 


30-11-1958 


3-1-1984 


4-12-2008 


14 


L.Manimekhala 


SSLC 


A/CTest,Lab.Dept.Test 


7-12-1966 


22-4-1985 


30-1-2009 


15 


K.A.Stephen 


SSLC 


A/CTest,Lab.Dept.Test 


25-5-1960 


23-9-1985 


21-5-2009 


16 


A.K.Mohandas 


PDC,T/W.Eng. 


A/CTest,Lab.Dept.Test 


31-5-1961 


31-7-1986 


22-6-2009 


17 


S.Leela 


SSLC 


A/CTest,Lab.Dept.Test 


10-7-1961 


11-2-1981 


10-8-2009 


18 


P.S.Geethakumari 


MA 


A/CTest,Lab.Dept.Test 


11-6-1957 


22-12-1983 


3-4-2010 


19 


U.Raghavan 


SSLC 


A/CTest,Lab.Dept.Test 


20-9-1955 


23-5-1986 


3-4-2010 


Retired 


20 


S.Navabkhan 


PDC,Dip.InMech.Engg. 


A/CTest,Lab.Dept.Test 


11-11-1957 


10-8-1987 


31-3-2010 


10th SEPT. 2013 ] 


21 


M.Minimol 


B.Sc. 


A/CTest,Lab.Dept.Test 


22-6-1958 


1-10-1980 


5-4-2010 


22 


P.N.Sobhana 


PDC,T/W.Eng.&Mal(H) 


A/CTest,Lab.Dept.Test 


1-12-1955 


19-6-1981 


7-4-2010 


Retired 


23 


MuhammedSafarulla 


PDC 


A/CTest,Lab.Dept.Test 


20-5-1961 


1-10-1986 


9-4-2010 


24 


R.Sailaja 


PDC 


A/CTest,Lab.Dept.Test 


22-11-1957 


22-6-1986 


9-4-2010 


25 


V.Sasikala 


SSLC 


A/CTest,Lab.Dept.Test 


21-5-1965 


30-6-1986 


17-6-2010 


26 


VenugopalanPuthilan 


BA,T/W.Eng. 


A/CTest,Lab.Dept.Test 


19-4-1959 


5-6-1987 


28-6-2010 


27 


K.R.SavithriAmma 


BA,T/W.Eng. 


A/CTest,Lab.Dept.Test 


13-5-1956 


14-5-1982 


11-11-2010 


Retired 


28 


K.P.Santhakumari 


SSLC,T/WEng. 


A/CTest,Lab.Dept.Test 


16-5-1958 


24-12-1981 


16-5-2011 


29 


M.S.Madhu 


SSLC 


A/CTest,Lab.Dept.Test 


25-5-1959 


31-5-1985 


1-4-2011 


LABOUR DEPARTMENT 


30 


K.Asokan 


PDC 


A/CTest,Lab.Dept.Test 


15-11-1957 


15-10-1987 


1-4-2011 


31 


SiciliammaKuruvila 


SSLC 


A/CTest,Lab.Dept.Test 


24-11-1957 


13-4-1987 


23-5-2011 


32 


P.Leeladevi 


PDC 


A/CTest,Lab.Dept.Test 


5-9-1956 


20-1-1983 


23-5-2011 


Retired 


33 


E.K.Madhusoodanan 


SSLC 


A/CTest,Lab.Dept.Test 


8-10-1957 


20-1-1988 


1-12-2011 


34 


GangaRatnam,P. 


MA,T/W(E) 


A/CTest,Lab.Dept.Test 


30-5-1961 


15-6-1988 


25-5-2012 


35 


AbrahamMathew 


B.Com,T/W(E) 


A/CTest,Lab.Dept.Test 


8-2-1960 


31-1-1984 


20-6-2012 


36 


MercyIsaac 


SSLC 


A/CTest,Lab.Dept.Test 


15-2-1963 


16-11-1988 


1-10-2012 


37 


A.M.Salim 


BA 


A/CTest,Lab.Dept.Test 


30-7-1961 


26-2-1988 


24-12-2012 


38 


K.Rajan 


BA 


A/CTest,Lab.Dept.Test 


19-3-1960 


17-2-1987 


11-12-2012 


10th SEPT. 2013 ] 


LABOUR DEPARTMENT 


90 


NOTICES 


( 1) 


No. WCA - 295 /2013 . 

19th August 2013. 
Whereas, Executive Engineer, K . S . E .B . Electrical 
Division , Nedumangad has deposited with this court an 
amount of 7,78 , 560 (Rupees Seven lakhs seventy 
eight thousand five hundred and sixty only ) as 
Employees Compensation payable to the dependents of 
the deceased employee Sri B . Vijaya Kumar who met 
with a fatal accident on 16 - 2 - 2012 arising out of and in 
the course of his employment as under the above 
employer. 

And whereas , an enquiry conducted through the 
Assistant Labour Officer, Punaloor it is understood that 
the following persons are the dependents of the deceased 
employee within the meaning of Section 2 (1 ) (d ) of the 
employee s Compensation Act , 1923 . 


ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
cro S sloei 2 ( 1) ( WI) 10 commoj mô21212) Lol0000 
slovog Broccolo 0507 10099001 Lolo , U . ( soos) 
( col.melojoammad Asoml(01001), col201 mol (2000), 
OB2012V (DAM ), allojm 0120 (2010 ), vojmd 0120 
( മകൻ), വിവേക് വിജയ്( മകൻ) എന്നിവർ മാത്രമേഉള്ളൂവെന്നും 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
-- അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


DETAILS OF DEPENDENTS 


Sl. Name and Address 
No . 


Relationship 

with the 
deceased 
person 


Age 
(In case 
of minor) 


No. WCA - 792 /2012 . 

| 19th August 2013 . 
Whereas M /s Oriental Insurance Company Limited , 
Divisional Office, Marthoma Building, Thiruvalla has 
deposited with this Court an amount of 
* 7,69,023 (Rupees Seven lakhs sixty nine thousand and 
twenty three only ) as Employees Compensation payable 
to the dependents of the deceased employee 
Sri Jayakumar who met with a fatal accident on 
26 - 12 - 2004 arising out of and in the course of his 
employment as Driver under the employer viz . 
Sri Baburaj, J. S., Plamkala Puthen Veedu , Thiruppuram , 
Arumannoor P . O . 


And whereas, an enquiry conducted through the 
Assistant Labour Officer, Karunagappally , Kollam it is 
understood that the following persons are the dependents 
of the deceased employee within the meaning of Section 2 
( 1) (d ) of the employee s Compensation Act, 1923 . 


do . 


DETAILS OF DEPENDENTS 


Si. Name and Address 
No . 


Smt. Preetha , V., 

Wife 
Plavilaveedu , 
Kadamankodu , 
Thinkal Karikkam , 
Thiruvananthapuram 
Yadu Vijay do . 

Son 
Midhun Vijay do . 

do . 
Vipin Vijay do . 

do. 
Vivek Vijay do . 
Sri Balakrishnan Kani, Father 
Kizhakkekkara Puthen Veedu , 

Palode, Thiruvananthapuram 
7 Smt. Gourido . Mother 

Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 (fifteen ) days from the date of publication of 
this notice in the official Gazette. If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any preferred thereafter will 
not be considered . 

69 .99 M . M . M . Godwɔslog D19108 Gave GMAnl 
വരവെ മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മര ണ മടഞ്ഞ 

ശ്രീ . ബി . വിജയകുമാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
Maisool, 0000 MODAzmolmol 7,78,560 ( 28 % eigu001 
എഴുപത്തി എട്ടായിരത്തിഅഞ്ഞൂറ്റി അറുപത് രൂപ മാത്രം) ഈ 


Relationship 

with the 
deceased 
person 


Age 
(In case 
of minor) 


Father 


Sri Reghunadhan Pillai, 
Panattu Veedu , 
Muzhagadi, 
Kallelibhagom P. O ., 
Karunagappally 
Smt. Santhakumari do . 
Sri Jayesh do . 


2 
3 


Mother 
Brother 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 ( fifteen ) days from the date of publication of this 


10th SEPT . 2013 ] 


LABOUR DEPARTMENT 


- 91 


notice in the official Gazette. If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any preferred thereafter will 
not be considered . 

അരു മാ നൂർ, തിരു - റം , പ്ലാംകാല പുത്തൻവീട്ടിൽ 
ശ്രീ. ബാബുരാജ്, ജെ .എസ്.- ന്റെ കീഴിൽ ഡവറായി ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ. ജയകുമാറിന്റെആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി ? 7 , 69, 023 ( ഏഴ് ലക്ഷത്തി അറുപത്തി 
ഒൻപതിനായിരത്തി ഇരുപത്തി മൂന്ന് രൂപ മാത്രം) ഈ 
ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെആശ്രിതരായി കരുനാഗപ്പള്ളി, കല്ലേലിഭാഗം, മുഴങ്ങാ 
ടി, പാനാട്ടുവീട്ടിൽ ശ്രീ . രഘുനാഥൻപിള്ള ( പിതാവ്), ശ്രീമതി 
ശാന്തകുമാരി (അമ്മ), ശ്രീ. ജയേഷ് (സഹോദരൻ) എന്നിവർ 
മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട്ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസ 
റ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുൻപാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചി 
ല്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തി 
കൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Now , therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days from the date of publication of this notice 
in the official Gazette. If no such claims are received within 
the stipulated time limit , the entire amount of compensation 
will be disbursed to the dependents mentioned above . 
Claims, if any preferred thereafter will not be considered . 

-- കെ . എ സ് . ഇ . ബി .യുടെ കീഴിൽ ജോലി നോക്കി 
വരവെ മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 

ശ്രീ . കെ . ഒ . രാജേഷ്കുമാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 6,71, 674 ( ആറ് ലക്ഷത്തി 
എഴുപത്തിഒന്നായിരിത്തി അറുന്നൂറ്റിഎഴുപത്തി നാല്രൂപ മാത്രം) 
ഈ ആഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പ രി ഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനു സ രിച്ച് 
നിർ വ്വ ചിച്ച പ്രകാരം ടിയാന്റെ ആശിത രായി 

ശ്രീ . കെ . കൃഷ്ണ ൻകുട്ടി ( പിതാവ്), ശ്രീമതി ഓമന , എം . 
- ( മാ താ വ് ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് 
ചെയ്തി രി ക്കു ന്നു . അപ കാ രമുള്ള ആശിത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


- (3) 


Office of the Employees 
Compensation Commissioner, 
Thozil Bhavan , Vikas Bhavan P. O ., 
Thiruvananthapuram -33. 


(Sd.) 
Employees 
Compensation 
Commissioner 


No. WCA -1069 /2007. 

- 19th August 2013. 
Whereas , K . S . E . B . Electrical Division , 
Thiruvananthapuram has deposited with this Court an 
amount of 7 6, 71 ,674 (Rupees Six lakhs seventy one 
thousand six hundred and seventy four only) as 
Employees Compensation payable to the dependents of 
the deceased employee Sri K . O . Rajesh Kumar who 
met with a fatal accident on 28 - 1 - 2004 arising out of and 
in the course of his employment under the above 
employer . 

And whereas, an enquiry conducted through the 
Assistant Labour Officer , 3rd Circle , Thiruvananthapuram 
it is understood that the following persons are the 
dependents of the deceased employee within the 
meaning of Section 2 ( 1) (d ) of the Employee s 
Compensation Act , 1923 . 


നോട്ടീസ് 


നമ്പർ എ - 599/ 2013 . 
ഇ . സി . സി .- 75 / 2009. 

2013 ജൂ ലൈ 23. 
-- നന്ദ കു മാർ, കെ . പി ., പുലപ്പ റ മ്പിൽ ഹൗസ്, 
പനങ്ങാട് പി . ഒ., കൊടുങ്ങല്ലൂർ താലൂക്ക്, തൃശ്ശൂർ ജില്ല എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലിചെയ്തുവരവേ അപകടമുണ്ടായി 
6 - 1 - 2008 -ാം തീയതിയിൽ മരണപ്പെട്ട ശിവ ശങ്കരൻ എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി ശിവശങ്കരൻ എന്ന തൊഴിലാളിയുടെമരണസമയത്തെ 
ആശ്രിതരായി 


DETAILS OF DEPENDENTS 


പേര് 


| Sl . Name and Address 
No . 


കമ 
നമ്പർ 


Relationship 

with the 
deceased 
person 


Age 
(In case 
of minor) 


മരണപ്പെട്ട വിലാസം 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


സരള , പി. 


ഭാര്യ 


1 


Father 


മടയത്ത് വീട്, 

പോട്ടച്ചിറ, 
പോട്ട പി . ഒ., 
പിൻ - 680 722. 


Sri Krishnankutty, 

Krishna Bhavan , 
Vettikonam , Nettayam , 
Manikanteswaram P. O ., 

Thiruvananthapuram 
Smt. Omana, M . do. 


- 2 കൃഷ്ണദാസ്, എം . എസ്. മകൻ 

കീർത്തി, എം . എസ്. മകൾ 
ഭാരതിയമ്മ 

മാതാവ് 


2 


Mother 


10th SEPT. 2013 ] 


LABOUR DEPARTMENT 


എന്നിവർ മാത്രമേയുള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ, ചാലക്കുടിഅന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. 
അപകാ രമുള്ള ആശിത രാണെന്ന് അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാണ്. നിശ്ചിത സമയപരിധിക്കകംയാതൊരു അവകാശവാദവും 
ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ്. അതി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


Now, therefore , notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Employees Compensation , Kannur within 
15 days from the date of publication of this notice in the 
Official Gazette. If no such claims are received within the 
stipulated time limit , the entire amount of compensation 
will be disbursed to the dependents mentioned above . 
Claims, if any preferred thereafter will not be considered . 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ കമ്മീഷണർ ഫോർ 
കാര്യാലയം, എംപ്ലോയീസ് എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കോമ്പൻസേഷൻ കോടതി, ( ജോയിന്റ് ലേബർ 
തൃശ്ശൂർ. 

കമ്മീഷണർ). 


കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ്വെൽഫയർ ബോർഡിന്റെ 
കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
മര ണ മടഞ്ഞ ശ്രീ . സി . എം . ഹാഷിം എന്ന യാ ളുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
? 6,44,409 ( ആറ്ലക്ഷത്തിനാൽപ്പത്തി നാലായിരിത്തി നാന്നൂറ്റി 
ഒൻപത് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വേഷണത്തിൽ ടിയാന്റെആശ്രിതരായി. 


NOTICE 


കമ പേരും 

മരണപ്പെട്ട് വയസ് 
നമ്പർ മേൽവിലാസവും തൊഴിലാളിയുമായുള്ള 

ബന്ധം 


No. B - 234/ 2013. 


14th August 2013 . 


ഭാര്യ 


41 


ഖയറുന്നീസ , പി. എം ., 
അസീറ മൻസിൽ, 
പാലോട്ടുവയൽ, പി . ഒ., 
വളപട്ടണം 


Whereas, the Chief Executive Officer, Kerala Headload 
Worker s Welfare Board has been deposited an amount 
of 7 6,44, 409 ( Rupees Six lakhs forty four thousand 
four hundred and nine only ) as Employees 
Compensation payable to the dependents of the deceased 
Workman Sri C . M . Hashim who met with a fatal accident 
on 7 - 1 - 2012 arising out of and in the course of his 
employment under the employer. 


മകൾ 


- 


14 


റസീന , പി. എം ., 
അസീറ മൻസിൽ, 
പാലോട്ടുവയൽ, പി . ഒ., 
വളപട്ടണം 


മകൻ 


11 


And whereas, an enquiry conducted through the 
Assistant Labour Officer, Kannur II Circle . It is 
understood that the following persons are the dependents 
of the deceased workman within the meaning of Section 
2 ( 1) (d ) of the employee s Compensation Act, 1923 . 


മുഹമ്മദ് മദിനി, പി. എം ., 
അസീറ മൻസിൽ, 
പാലോട്ടുവയൽ, പി. ഒ ., 
വളപട്ടണം 


Age 


DETAILS OF DEPENDENTS 
| Sl . Name and Address 

Relationship 
No . 

with the 
deceased 
person 


- എന്നിവർ മാത്രമേയുള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ടിയാന്റെആശ്രിതരായിആശ്രിതർ എന്ന നിർവചനത്തിൽ ഉൾപ്പെ 
ടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ 
തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണംചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


| 1 


41 


2 


14 


Khayarunnisa, P . M., 

- Wife 
Aseera Manzil, Palottuvayal, 

P . O . Valapattanam 
Raseena, P. M ., 

Daughter 
Aseera Manzil, Palottuvayal, 

P. O . Valapattanam . 
Muhammed Madhini, P . M., Son 

Aseera Manzil, Palottuvayal, 
P . O . Valapattanam 


3 


Office of the Deputy 
Labour Commissioner. 
Kannur. 


(Sd.) 
Employees Compensation 

Commissioner 


